Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


1 ( 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV( N )/ 634/2015-17 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 4 


2015 ഏപ്രിൽ 14 
- 14th April 2015 

1190 മീനം 31 
31st Meenam 1190 


നമ്പർ 


Vol . IV 


No . 


Thiruvananthapuram , 

Tuesday 


1937 ചൈതം 24 
24th Chaithra 1937 


PART III 
Labour Department 


NOTICES 


- (1) 


No. P -1408/2014. 


11th March 2015. 


are his only dependents as defined under Section 2 (1 ) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


Whereas, Assistant Divisional Manager, United India 
Insurance Co . Ltd ., has deposited with this court a sum 
of - 5,95, 964 (Rupees Five Lakhs Ninety five Thousand 
Nine Hundred and Sixty four only) as Compensation to 
be distributed to the dependents of the deceased 
Sri Kristhudas, who met with a fatal accident while 
employed under the Private Employee and whereas it is 
reported that 
- 1. Smt. Sobhana, 

Panayil Veedu, Chirathalackal, 

Vanda, Karipur P.O ., Thiruvananthapuram — Wife 
2. Sri Harish I do . Son 
3. Sri Girish do. Son 
4. Sri Chellappan do. Father (Died) 


- തൊഴിലുടമയുടെകീഴിൽ ജോലി നോക്കി വരവെ അപകട 
മുണ്ടായി മരണമടഞ്ഞ ശ്രീ . ക്രിസ്തുദാസിന്റെ ആശ്രിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി - 5,95 ,964 
(അഞ്ച് ലക്ഷത്തിതൊണ്ണൂറ്റിയ്യാ യി രത്തി തൊള്ളാ യി രത്തി 
അറുപത്തി നാല് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചി 
രിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


1. ശ്രീമതി ശോഭന , പനയിൽ വീട്, ചിറത്തലയ്ക്കൽ, 

വണ്ട, കരിപ്പൂർ പി. ഒ., തിരുവനന്തപുരം -- ഭാര്യ 
- 2. ഹരീഷ് 

മകൻ 
3. ഗിരീഷ് 

മകൻ 
4. ശ്രീ. ചെല്ലപ്പൻ 

പിതാവ്(മരണപ്പെട്ടു ) 


Gaz . No. 15 /2015 /DTP (Labour ). 


259 


14th APRIL 2015] 


LABOUR DEPARTMENT 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


ബി .എസ്.എൻ.എൽ., കൊല്ലം സിവിൽ ഡിവിഷന്റെ കീഴിൽ 
ജോലി നോക്കി വരവെ അപക ട മു ണ്ടായി മര ണ മ ടഞ്ഞ 
ശ്രീ . ബാലകൃഷ്ണപിള്ളയുടെആശ്രിതർക്ക് എംപ്ലോയീസ് 
കോമ്പൻസേഷൻ നൽകുന്നതിനായി - 4,66,652 ( നാല് ലക്ഷത്തി 
അറുപത്താറായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട്രൂപ മാത്രം) 
ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതിൽ 
ടിയാന്റെആശ്രിതരായി 


(2) 


1. ശ്രീമതി ശാന്തകുമാരി, 

വടവൂർക്കോണം മേലേപുത്തൻവീട്, 
കുന്നംപാറ,ഊരുട്ടമ്പലം, 
തിരുവനന്തപുരം -- ഭാര്യ 


No, P -1404/ 2015 . 

| 13th March 2015. 
Whereas , The Executive Engineer, BSNL Civil 
Division , Kollam has deposited with this court a sum of 
- 4 ,66, 652 ( Rupees Four lakh sixty six thousand six 
hundred and fifty two only ) as Compensation to be 
distributed to the dependents of the deceased 
Sri Balakrishnan Nair, who met with a fatal accident 
while employed under the BSNL Civil Division , Kollam 
and whereas it is reported that 
- 1. Smt. Santhakumari, 

Vadavurkonam Meleputhen Veedu , 
Kunnampara , Orutambalam , 

Thiruvananthapuram — Wife 
2 . Abhilash 
3. Aswathi 

Daughter 


2 . 


അഭിലാഷ് 


മകൻ 


- 3 . അശ്വതി. 


മകൾ 


Son 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


Office of the 
Industrial Tribunal , 
Kollam. 


( Sd .) 
Employees Compensation 

Commissioner 


നോട്ടീസ് 


നമ്പർ 21- 1042 / 2014. 

2015 മാർച്ച് 10 . 
ഇസിസി-328/ 2008 

ഉമ്മർ, മഞ്ചേരി മലപ്പുറത്തിന്റെ കീഴിൽ പിക്കപ്പ് വാൻ ഡവർ ആയി ജോലിചെയ്തു വരവെ 25 - 6 - 2007 - ന് അപകടം 
സംഭവിച്ച് മരണമടഞ്ഞ ശിവദാസൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി നാഷണൽ 
ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്, മലപ്പുറം - 7 ,28, 467 (ഏഴ് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് 
രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923 - 2 (1 ) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ 
ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന്അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, നിലമ്പൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 

- പട്ടിക 


പേര് 


ജനന തീയതി 


മേൽവിലാസം 


കമ 
നമ്പർ 


ർ 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

- ബന്ധം 
മാതാവ് 


തിരുവാല 


പള്ളിക്കാതൊടി വീട്, 
തിരുവാലി. പി. ഒ . 
മലപ്പുറം - 676 123 


രാധ 


സഹോദരി 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലു മു ണ്ട ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവെച്ച നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനു ശേഷം 
ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


260 


14th APRIL 2015] 


LABOUR DEPARTMENT 


43 


( 2) 


നമ്പർ 21- 1173 / 2014 . 

2015 മാർച്ച് 10 . 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ആലത്തൂരിന്റെ കീഴിൽ ജോലി ചെയ്തു വരവെ 
15 - 4 - 2014 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ പി . നാരായണൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ആലത്തൂർ, - 7,13, 960 ( ഏഴ്ലക്ഷത്തിപതിമൂവായിരത്തി തൊള്ളായിരത്തി 
അറുപത് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923 - 2 (1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ 
മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ആലത്തൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 


പട്ടിക 


പേര് 


- ജനന തീയതി 


മേൽവിലാസം 


കമ 
നമ്പർ 


- മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


ശ്രീമതി സുനിത 


ഭാര്യ 


അങ്ങോട്ടിൽ വീട്, 
കൂട്ടാല പി. ഒ., 
പാലക്കാട് 


മകൻ 


1 - 6 - 2005 


മാസ്റ്റർ അഭിജിത് 
മാസ്റ്റർ ആദർശ് 
ശ്രീമതിതത്ത 


26 - 11 - 2006 


മാതാവ് 


- ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമു ണ്ടെ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവെച്ച നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


നമ്പർ 21- 1209 / 2014 . 

2015 മാർച്ച് 10 . 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ആലത്തൂരിന്റെ കീഴിൽ ജോലി ചെയ്തു വരവെ 
11 -4 - 2014 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ പി . എം . സണ്ണി എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തി നാ യി കേരള സ്റ്റേറ്റ് ഇലക് ടി സിറ്റി ബോർഡ്, ആല ത്തൂർ, 6 , 9 0 , 080 ( ആറ് ലക്ഷത്തി തൊണ്ണൂറാ യി രത്തി 
എൺപത് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923 - 2 (1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ 
മാത്രമേ ഉള്ളൂവെന്ന്അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ആലത്തൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

പട്ടിക 


പേര് 


ജനന തീയതി 


മേൽവിലാസം 


കമ 
നമ്പർ 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


മോളി 


ഭാര്യ 


പാണ്ടിപിള്ളിൽ വീട്, 

പൊൻകണ്ടം, 
ഒലിൻകടവ് പി . ഒ., 
പിൻ - 678 706 


- 


മഞ്ജു 


മകൾ ( മൈനർ ) 


8 - 4 - 1997 


ന 


സഞ്ച 


28 - 8 - 2000 


അന്നക്കുട്ടി 


മാതാവ് 


- ഇപ്രകാ രമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലു മു ണ്ടെ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവെച്ച് നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


261 


14th APRIL 2015] 


LABOUR DEPARTMENT 


( 4 ) 


നമ്പർ 11-1216/ 2014 . 

2015 മാർച്ച് 10 . 
-- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ആലത്തൂരിന്റെ കീഴിൽ ജോലി ചെയ്തു വരവെ 
5- 6- 2014- ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ കുഞ്ചു വേലായുധൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകു ന്ന തി നായി കേരള സ്റ്റേറ്റ് ഇലക് ടി സിറ്റി ബോർഡ്, ആല ത്തൂർ - 7 , 02 ,160 ( ഏഴ് ലക്ഷത്തിരണ്ടാ യി രത്തി 
ഒരുന്നൂറ്റി അറുപത് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 
1923 -2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ 
ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ആലത്തൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

പട്ടിക 


പേര് 


ജനന തീയതി 


മേൽവിലാസം 


കമ 
നമ്പർ 


കമായ പേര് 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 
ഭാര്യ 


സുസ്മിത 


പറക്കുന്നംവീട്, 
ആലത്തൂർ പി . ഒ., 
പാലക്കാട്- 678 541 


മകൾ ( മൈനർ) 


26 - 7 - 2001 


16 - 11 - 2005 


ആര്യ 
അഖില 
അഞ്ജന 
പാറു 


23 - 6 - 2007 


മാതാവ് 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാ രെ ങ്കിലു മു ണ്ടെ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവെച്ച നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


( 5 ) 


നമ്പർ 21- 1217 / 2014. 

| 2015 മാർച്ച് 10 . 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, തിരൂർ, മലപ്പുറത്തിന്റെ കീഴിൽ ജോലി ചെയ്തു വരവെ 
21- 8 - 2013 - ന് അപകടം സംഭവിച്ച് മര ണ മടഞ്ഞ ഹസ്സൻകുട്ടി എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ട പരിഹാരം 
നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, മലപ്പുറം, - 7 ,58,240 ( ഏഴ് ലക്ഷത്തി അൻപത്തിയെട്ടായിരത്തി 
ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 
1923 - 2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന 
പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, നിലമ്പൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 

പട്ടിക 


പേര് 


ജനന തീയതി 


വിലാസം 


കമ 
നമ്പർ 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


- ജെസ്സി @ ജെസ്സീറ 


ഭാര്യ 


പൂളക്കൽഹൗസ്, 
വാണിയമ്പലം പി . ഒ . 


മകൻ ( മൈനർ) 


13 - 2 - 2006 


അൻഷിഫ് 
ഇർഫാൻ 
അബ്ദു റഹിമാൻ 


18 - 9 - 2010 


പിതാവ് 


കുമ്മാളി ഹൗസ്, 
മരക്കലം കുന്ന്, 
വണ്ടൂർ പി . ഒ., 
മലപ്പുറം 


സൈനബ് 


മാതാവ് 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലു മു ണ്ട ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവെച്ച നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

262 


14th APRIL 2015] 


LABOUR DEPARTMENT 


നമ്പർ 21- 1234 / 2014. 

2015 മാർച്ച് 10 . 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, തൃശ്ശൂരിന്റെ കീഴിൽ ജോലി ചെയ്തു വരവെ 
22 - 7 - 2014 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ആർ. സുരേഷ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, തൃശ്ശൂർ, - 8, 31,920 ( എട്ട് ലക്ഷത്തിമുപ്പത്തിയൊന്നായിരത്തി 
തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 
19 23 - 2 ( 1) ( ഡി ) വകു പ്പ നു സ രിച്ച് നിർ വ്വ ചി ച്ച പ കാരം ടിയാന്റെ മ ര ണ സ മയത്തെ ആശിത രാ യി ചുവടെ 
ചേർത്തിരിക്കുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ആലത്തൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. 
കമ പേര് മരണമടഞ്ഞ ജനന തീയതി 

- മേൽവിലാസം 
നമ്പർ 

തൊഴിലാളിയുമായുള്ള 

ബന്ധം 


സജിനി 


ഭാര്യ 


C / o അമ്മിണി, 
ഇളതുരുത്തിവീട്, 
കൊഴുകുള്ളി, 
പി. ഒ. അമ്പലമൂല, 
തൃശ്ശൂർ. 


- 


2 


30 - 5 - 2011 


അശ്വിൻ 
രാമൻക്കുട്ടി 


മകൻ ( മൈനർ) 

- പിതാവ് 


വാവുള്ള്യാങ്കാട് വീട്, 
അഞ്ചുമൂർത്തി 
മംഗലം പി . ഒ., 
വടക്കൻഞ്ചേരി 


ദേവകി 


മാതാവ് 


3 


ഇപ്രകാ രമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാ രെ ങ്കിലു മു ണ്ട ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവെച്ച നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


നമ്പർ 21- 1300 / 2014. 

2015 മാർച്ച് 10 . 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, തൃശ്ശൂരിന്റെ കീഴിൽ ജോലി ചെയ്തു വരവെ 
22 - 3 - 2014 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ എ . ഫൈസൽ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകു ന്ന തി നായി കേരള സ്റ്റേറ്റ് ഇലക് ടി സിറ്റി ബോർഡ്, തൃശ്ശൂർ, - 8, 02 ,600 ( എട്ട് ലക്ഷത്തിരണ്ടാ യി രത്തി 
അറു നൂറ് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടി വച്ചിട്ടു ണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ട പ രി ഹാര ആക്ട് 
1923 - 2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്നവർ മാത്രമേ 
ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, മൂന്നാം സർക്കിൾ, പാലക്കാട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


- പേര് 


ജനന തീയതി 


മേൽവിലാസം 


കമ 
നമ്പർ 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


സൽമ 


ഭാര്യ 


7 / 85, എസ് . പി . ലൈൻ, 
മലമ്പുഴ, പാലക്കാട് 


മകൾ ( മൈനർ) 


ഫർസാന 
ഫർഗാന 
അബ്ദുൾ റഹിമാൻ 


പിതാവ് 


റാഹത്തു മൻസിൽ, 
ആനക്കല്ല് പി . ഒ ., 
മലമ്പുഴ- 678 651 


ഇപ്രകാ രമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവെച്ച നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


വ്യാവസായിക 

ട്രൈബ്യൂണലിന്റെ കാര്യാലയം, 
പാലക്കാട്. 


- ( ഒപ്പ്) 

കമ്മീഷണർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
( വ്യാവസായിക ട്രൈബ്യൂണൽ) 


Gaz . No. 15 /2015 /DTP (Labour ). 


263 


